| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


- 
കര 


രള സർക 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol . LVI 
വാല്യം 56 | 


29th November 2011 

2011 നവംബർ 29 
8th Agrahayana1933 
1933 അഗ്രഹായനം 8 


| 47 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


ദർഘാസ് അംഗീ ക രിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 
10 ദിവസത്തിനകം “ സിമന്റ് പൂച്ചട്ടി ( Flower Pots ) സ്വന്തം 
ചില വിൽ ഫാമിൽ എത്തിച്ചു ത ര ണ്ട താ ണ് . ആയ തിനു 
വിപരീതമായി പ്രവർത്തിച്ച് സർക്കാരിന് എന്തെങ്കിലും നഷ്ടത്തി 
നിടവരുത്തിയാൽ ടി നഷ്ടം ദർഘാസുകാരനിൽനിന്നും റവന്യൂ 
റിക്കവറി ആക്ടിൻ പ്രകാരം വസൂലാക്കുന്നതാണ്. 

സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
(പവർത്തി സമ യ ങ്ങ ളിൽ ഫാം ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 


ദർഘാസ് പരസ്യം 
നമ്പർ ബി . 295 / 2011. 

2011 ഒക്ടോബർ 24. 
- നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലേക്ക് ആവശ്യമായ “ സിമന്റ് പൂച്ചട്ടി ( Flower Pots )” 
(11 ഇഞ്ച് ഉയരവും, മുകൾ വ്യാസം 10 ഇഞ്ച്) വാങ്ങുന്നതിലേക്ക് 
അംഗീകൃത വിതരണക്കാരിൽനിന്നും മൽസരസ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 

അടങ്കൽ തുക - - 1, 00, 000 . 

ദർഘാസ് പ്രമാണങ്ങൾ 7 - 12 - 2011 പകൽ 1 മണിവരെ 
- 300 - ഉം നികുതിയും അടച്ച് അപേക്ഷിക്കുന്നവർക്ക് ഈ 
ആഫീ സിൽ നിന്നും വിത രണം ചെയ്യു ന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ 7 - 12 - 2011 പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം പകൽ 3 മണിക്ക് (അന്നേദിവസം അവധിയായാൽ 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം) അപ്പോൾ ഹാജരുള്ള കരാറുകാ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖ പ്പെടു ത്തി യ ദർഘാസ് മല ധി കാ രികളുടെ 
അംഗീകാരത്തിനു വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
ദർഘാസ് പ്രമാണത്തോടൊപ്പം - 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃക യിലു ളള പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം 
ചെയ്തിരിക്കണം. ദർഘാസ്ഉള്ളടക്കം ചെയ്ത് കവറിനുമുകളിൽ 
“ സിമന്റ് പൂച്ചട്ടി ( Flower Pots ) ” സപ്ലൈ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതിയിരിക്കണം. ദർഘാസിൽ നികുതിയടക്കം 
ഒരു സിമന്റ് പൂച്ചട്ടി ( Flower Pots ) യുടെ വില പ്രത്യേകം 
രേഖപ്പെടുത്തേണ്ടതാണ്. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിററബിൾ ഫാം, നെല്ലിയാമ്പതി, 
പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


